Regn . No . KERBIL / 2012 /45073 

dated 5 - 9 - 2012 with RNI 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No . KL /TV ( N )/634/ 2012 - 14 


GOVERN 


, 


പ 


ക 


ാർ.. 


രള സർക് 
VMENT OF 


KERALA 


tl cf Kk dov 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


2014 ജൂൺ 10 
10th June 2014 


തിരുവനന്തപുരം, 

-- ചൊവ്വ 


വാല്യം 3 1. 


നമ്പർ 1 


1189 ഇടവം 27 
27th Idavam 1189 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


1936 ജ്യേഷ്ഠം20 
20th Jyaishta 1936 


PART IV 
Private Advertisements and Miscellaneous 

Notifications 


സബ് രജിസ്ട്രാർ ആഫീസ്, കിളികൊല്ലൂർ 

- അറിയിപ്പ് 


ഏ ത ങ്കിലും തരത്തിൽ എന്തെ ങ്കിലും ആ ക്ഷേ പമോ 
പരാതിയോഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യ തീയതി മുതൽ 
15 ദിവസത്തിനകം കിളികൊല്ലൂർ എസ്. ആർ. ഒ. യിലോ 
താഴെ പറയുന്ന അഡ്രസ്സിലോ അറി യി ക്ക ണ മെന്ന് 
താൽപര്യപ്പെടുന്നു . 


കിളികൊല്ലൂർ സബ് രജിസ്ട്രാർ ആഫീസു മുഖേന 
2007 - ൽ 1748 -ാം നമ്പ രാ യി രജിസ്റ്റർ ചെയ്ത് വാങ്ങിയ 
വിലയാധാരപ്രകാരം എനിക്കു സിദ്ധിച്ച മങ്ങാട് വില്ലേജിൽ 
മുൻ സർവെ 768 / 1 - ൽപ്പെട്ട ബ്ലോക്ക് 15 - ൽ റീസർവെ 79 / 1 - ൽ 
11. 45 ആർസും 79 / 8 - ൽ 10 . 18 ആർസും വസ്തുവകകളുടെ 
ഹേതുവായ മുന്നാധാരങ്ങളായ ഇരവിപുരം സബ് രജിസ്ട്രാർ 
ആഫീസിലെ 1323/ 1976 - 634 / 1977 - o 635 / 1977 - o 637 / 1977 - o 
3342 / 1978 - 5573 / 1980 - 1274 / 1982 - 0 നമ്പർ വിലയാധാരങ്ങളുടെ 
അസ്സൽ ആധാരങ്ങൾ ഒരിക്കലും തിരിച്ചുകിട്ടാത്തവിധം നശിച്ചു 

പോയിട്ടുള്ളതിനാൽ ആയതിന്റെ അടയാള സഹിതം പകർപ്പ് 
ഉപയോഗിച്ച് ടി വസ്തുവകകൾ വിൽക്കുന്നതിനും, ഏതൊരു 
ബാങ്കിലും ബാദ്ധ്യതപ്പെടു ത്തു ന്ന തിലും ആർക്കെ ങ്കിലും 


എന്ന്, 
നിക്ക് ഹത് ഫാത്തിമ , 

- S. V. ഹൗസ്, 
പുതിയങ്ങാടി ദേശം, 
മാടായി പി . ഒ ., 

കണ്ണൂർ. 


( ഒപ്പ്) 
സബ് രജിസ്ട്രാർ. 


കിളികൊല്ലൂർ 


KERALA GAZETTE 


[PART III 


തിരുവല്ല നഗരസഭ 


തിരുവല്ല നഗരസഭ അതിർത്തിയിലെ സ്വകാര്യഭൂമിയിലും 
കെട്ടിടങ്ങളിലും സ്ഥാപിക്കുന്ന പരസ്യ ബോർഡുകൾക്ക് 
പെർമിറ്റ് ഫീസ് നിശ്ചയിക്കുന്നതു സംബന്ധിച്ച 

- ബൈലോ 


( എ ) നിർദ്ദിഷ്ട കമാനമോ പര സ്യ ബോർഡുകളോ 

സ്ഥാപിക്കുന്നതുമൂലം യാതൊരുവിധ അപകടമോ 
അസൗകര്യമോ മറ്റ് ബോർഡുകൾക്ക് തടസ്സമോ 
ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. 


1994 - ലെ കേരള മുനിസിപ്പാലിറ്റി ആക്ടിന്റെ 567 -ാം 
വകുപ്പിന്റെ 34 -ാം വകുപ്പു പ്രകാരം നൽകപ്പെട്ടിട്ടുള്ള അധികാര 
ങ്ങൾ വിനിയോഗിച്ച് തിരു വല്ല നഗര സഭ തയ്യാറാക്കിയ 
ഉപനിയമം. 


( ബി ) നിർദ്ദിഷ്ട കമാനമോ പരസ്യബോർഡോ സ്ഥാപിക്കു 

ന്നതുമൂലം പൊതു താൽപര്യത്തിനോ നഗരപ്രദേശ 
ത്തിന്റെ പൊതുവായ സൗന്ദര്യത്തിനോ ഹാനി 
ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. 


(1) ചുരുക്കപേരും വ്യാപ്തിയും പ്രാരംഭവും 


1. ഈ നിയമാവലിക്ക് തിരുവല്ല നഗര അതിർത്തിയിലെ 
സ്വകാര്യ ഭൂമിയിലും കെട്ടിടങ്ങളിലും പരസ്യ ബോർഡുകൾ 
സ്ഥാപിക്കൽ ചട്ടങ്ങൾ എന്ന് പേർ പറയണം. 


( സി) റോഡിന് അഭിമുഖമായോ, റോഡിന്റെ വശങ്ങളിലോ 

സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പരസ്യബോർഡുകൾ 
ഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കും വിധം കാഴ്ച 
മറയ് ക്കാൻ പാടില്ലാ ത്ത താ ണ്. റോ ഡിന്റെ 
വള വു കളോ തിരിവു ക ളോ വരുന്ന ഭാഗത്ത് 
യാതൊരു കാരണവശാലും കമാനങ്ങളോ പരസ്യ 
ബോർഡുകളോ സ്ഥാപിക്കാൻ പാടില്ലാത്തതാണ്. 


2. ഇവ ഉടനടി പ്രാബല്യത്തിൽ വരുന്നതാണ്. 


(2) നിർവചനങ്ങൾ (1) ഈ ചട്ടങ്ങളിൽ സന്ദർഭം മറ്റ് വിധത്തിൽ 
ആവശ്യപ്പെടാത്തപക്ഷം: 


( എ ) ആക്ട് എന്നാൽ 1994- ലെ കേരള മുനിസിപ്പാലിറ്റി 

ആക്ട് എന്നർത്ഥമാകുന്നു . 


( ബി ) കൗൺസിൽ എന്നാൽ തിരുവല്ല മുനിസിപ്പൽ 

കൗൺസിൽ എന്നർത്ഥമാകുന്നു . 


| (5) ഉപചട്ടത്തിൽ പറഞ്ഞിട്ടുള്ള നിബന്ധനകൾ അപേക്ഷകൻ 
പാലിച്ചിട്ടുള്ളപക്ഷം, താഴെ പ റ യുന്ന വ്യ വ സ്ഥ കൾക്ക് 
വിധേയമായി സെക്രട്ടറിക്ക്, കമാനമോ പരസ്യബോർഡോ 
സ്ഥാപിക്കുന്നതിന് ലൈസൻസ് അനുവദിക്കാവുന്നതാണ്. 


( സി) മുനിസിപ്പാലിറ്റി എന്നാൽ തിരുവല്ല മുനിസിപ്പാലിറ്റി 

എന്നർത്ഥമാകുന്നു . 


( ഡി ) സെകട്ടറി എന്നാൽ തിരു വല്ല മു നി സി എൽ 

സെകട്ടറി എന്നർത്ഥമാകുന്നു . 


ലൈസൻസ് അനുവദിച്ചു നൽകുന്ന ബോർഡുകളുടെ 
കാലാവധി ഒരു വർഷം ആയിരിക്കും. വർഷം എന്നാൽ 
സാമ്പത്തിക വർഷം എന്നർത്ഥമാകുന്നു . ഒരു വർഷത്തിന്റെ 
ഇടയ്ക്ക് വച്ച് അപേക്ഷ നൽകുന്നവരും ഒരു വർഷത്തെ 
പെർമിറ്റ് ഫീസ് ഒടു ക്കേ ണ്ട താണ്. പുതുക്കുന്ന തിനുള്ള 
അപേക്ഷ ഒരോ വർഷവും മാർച്ച് മാസം 1 -ാം തീയതിക്കു 
മുൻപായി സമർപ്പിക്കേണ്ടതാണ്. 


ഈ ചട്ടങ്ങളിൽ ഉപയോഗിച്ചിട്ടുള്ളതും പക്ഷേ 
നിർവ്വചിച്ചിട്ടില്ലാത്തതും എന്നാൽ ആക്ടിൽ നിർവ്വചിച്ചിട്ടുള്ളതു 
മായ വാക്കുകൾക്കും പ്രയോഗങ്ങൾക്കും യഥാക്രമം ആക്ടിൽ 
അവയ്ക്ക് നൽകിയിട്ടുള്ള അർത്ഥം ഉണ്ടായിരിക്കുന്നതാണ്. 


( 3) ലൈസൻസില്ലാതെ കമാനങ്ങളും പരസ്യബോർഡുകളും 

സ്ഥാപിക്കാൻ പാടില്ല . 


(6) അനധികൃത കമാനങ്ങളും പരസ്യ ബോർഡുകളും 

പൊളിച്ചു നീക്കാൻ സെക്രട്ടറിക്കുള്ള അധികാരം. 


യാതൊരാളും മുനിസിപ്പാലിറ്റിയുടെ ലൈസൻസ് കൂടാതെ 
തിരുവല്ല നഗരപ്രദേശത്തിനുള്ളിലെ ഏതെങ്കിലും സ്വകാര്യ 
ഭൂമിയിലോ സ്വകാര്യ കെട്ടിടങ്ങൾക്ക് മുകളിലോ ഏതെങ്കിലും 
തരത്തിലുള്ള പരസ്യബോർഡുകളോ ഇലക്ട്രോണിക് പരസ്യ 
ങ്ങളോ കമാനങ്ങളോ സ്ഥാപിക്കുവാൻ പാടില്ലാത്തതാണ്. 
(4) അനുവാദം നൽകുന്നതിനുള്ള നടപടിക്രമം 

തിരു വല്ല നഗര പ്രദേശത്തിനുള്ളിലെ ഏതെങ്കിലും 
സ്വകാര്യ ഭൂമിയിലോ സ്വകാര്യ കെട്ടിടങ്ങൾക്ക് മുകളിലോ 
ഏതെ ങ്കിലും കമാ ന ങ്ങ ളോ പര സ്യ ബോർ ഡു ക ളോ 
സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന യാതൊരാളും സ്ഥാപിക്കാൻ 
ഉദ്ദേശിക്കുന്ന കമാനത്തിന്റെയോ പരസ്യ ബോർഡിന്റെയോ 
വിശദവിവരം കാണിക്കുന്ന പ്ലാൻ സ്ട്രക്ച്ചറൽ സ്റ്റെബിലിറ്റി 
സർട്ടിഫിക്കറ്റ്, ഭൂമി/ കെട്ടിടം ഉടമയുടെ സമ്മതപത്രം, നികുതി 
ഒടുക്കി രസീതിന്റെ പകർപ്പ് സഹിതം സെക്രട്ടറിക്ക് അപേക്ഷ 
സമർപ്പിക്കേണ്ടതും 7 -ാം ചട്ടപ്രകാരം ഇതിലേക്കായി കൗൺസിൽ 
നിശ്ചയിക്കുന്ന നിരക്കിലുള്ള ഫീസ്മുനിസിപ്പാലിറ്റിയുടെ ആഫീസിൽ 
അടയ്ക്കേണ്ടതുമാണ്. 


(1) ലൈസൻസ് ഇല്ലാ തെയോ ലൈസൻസിലെ 
വ്യവസ്ഥകൾക്ക് വിരുദ്ധമായോ തിരുവല്ല നഗരപ്രദേശ 
ത്തിനുള്ളിലെ ഏതെങ്കിലും സ്വകാര്യ ഭൂമിയിലോ 
സ്വകാര്യ കെട്ടിടങ്ങൾക്ക് മുകളിലോ സ്ഥാപിക്കപ്പെ 
ടുന്ന കമാ ന ങ്ങളോ, പരസ്യ ബോർഡു കളോ 
നീക്കംചെയ്യേണ്ടതും ആയതിനു വരുന്ന ചെലവ് 
അത് സ്ഥാപിച്ചവരിൽ നിന്നോ അതിനു കാരണക്കാ 
രായവരിൽ നിന്നോ ഈടാക്കേണ്ടതുമാണ്. 


എന്നാൽ കമാനങ്ങളോ പരസ്യബോർഡുകളോ 
സ്ഥാപിച്ചത് ആരെന്ന് അറിയാൻ കഴിയാത്ത 
സാഹചര്യത്തിൽ അത് നീക്കം ചെയ്യുന്നതിനുള്ള 
ചെലവ്മുനിസിപ്പൽ ഫണ്ടിൽ നിന്നും വഹിക്കേണ്ട 
താണ്. 


13th JULY 2010] 


POLICE DEPARTMENT 


(2) ലൈസൻസിന് വിരുദ്ധമായി സ്ഥാപിച്ചിട്ടുള്ള കമാന 

ങ്ങളും പരസ്യബോർഡുകളും പൊളിച്ച് നീക്കുന്നതിന് 
മുൻ പാ യി ലെസൻസിലെ വ്യവ സ്ഥ കൾക്ക് 
വിധേയമായി നിശ്ചിത സമയത്തിനുള്ളിൽ അവ 
പുനഃസ്ഥാപിക്കുന്നതിന് സെക്രട്ടറി ലൈസൻസിക്ക് 
നോട്ടീസ് നൽകിയിരിക്കേണ്ടതാണ്. 


കമാനങ്ങളും പരസ്യ ബോർഡുകളും സ്ഥാപിക്കുന്നതിന് 
ഫീസ് ചുമത്തൽ:- - 


നഗരസഭാ കൗൺസിൽ നിശ്ചയിക്കുന്ന നിരക്കിലുള്ള 
ഫീസ്ഈടാക്കാവുന്നതാണ്. 


(a) 3 മീറ്ററിൽ അധികം ഉയരം വരുന്ന പരസ്യങ്ങൾക്ക് 

രജി. സ്ട്രക്ച്ചറൽ എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ് 
ഹാജരാക്കേണ്ടതും എല്ലാ വർഷവും പെർമിറ്റ് 
പുതുക്കൽഅപേക്ഷയോടൊപ്പം പുതിയ സ്ട്രക്ച്ചറൽ 
സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ്. 


(b ) 


- പരസ്യബോർഡുകൾക്ക് ഇൻഷ്വറൻസ് പരിരക്ഷ 
സ്വന്തം ചെലവിൽ ഉറപ്പ് വരുത്തേണ്ടതാണ്. 


( c ) 


പരസ്യബോർഡുകളുടെ പരമാവധി വലിപ്പം 15 
മീറ്റർ നീളവും 6 മീറ്റർ ഉയരവും ആയി നിജപ്പെടു 
ത്തിയിട്ടുള്ളതുമാണ്. 


( d ) 


ഒരു ബോർഡിനു മുകളിൽ മറ്റൊരു ബോർഡും 
അനുവദിക്കുന്നതല്ല . 


e ) 


പർമിറ്റ് ഫീസി ന ത്തിൽ പതി വർഷം 
ച . മീറ്ററിന് 150 - പുതു ക്കൽ ഫീസായി 
ച . മീറ്ററിന് 100 -0 ആയി നിശ്ചയിച്ചിട്ടുള്ളതാണ്. 


ബൈലോ പ്രാബല്യത്തിൽ 


1- 4 -2014 മുതൽ ഈ 
വരുന്നതാണ്. 


പരസ്യബോർഡുകൾ ഇരുമ്പു ചട്ടങ്ങൾ ഉപയോഗിച്ച് 
സ്ഥാപിക്കേണ്ടതാണ്. 


(h ) 


- പരസ്യബോർഡുകളിൽ നഗരസഭ നൽകുന്ന നമ്പർ, 
കാലയളവ്, പരസ്യ ബോർഡിന്റെ ഉടമസ്ഥന്റെ 
പേര്, നഗരസഭയുടെ പേര് ഇവ ചേർത്തിരിക്കണം. 


മേൽ നിബ ന്ധ ന കൾക്ക് വിധേ യ മായി മാത്രം 
പരസ്യബോർഡുകൾ സ്ഥാപിക്കേണ്ടതും പെർമിറ്റ് ഫീസ് 
അടയ്ക്കാതെ അനധികൃത മായി സ്ഥാപിച്ചിട്ടുള്ള പരസ്യ 
ബോർഡുകൾക്ക് മേൽ വ്യവസ്ഥകൾ പ്രകാരം അപേക്ഷ 
സമർപ്പിച്ച് പെർമിറ്റ് ഫീസ് അടച്ച് ക്രമവൽക്കരിക്കേണ്ടതുമാണ്. 


( ഒപ്പ്) 
മുനിസിപ്പൽ സെക്രട്ടറി. 


